© 


കേരള സര്‍ക്കാര്‍ 
Government of Kerala 


2021 





Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Reg. No. KL/TV(N)/634/2021-2023 


കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








തിരുവനന്തപുരം, 

വാല്യം 10 ചൊവ്വ 
Vol. X Thiruvananthapuram, 
Tuesday 


2021 ഫെ്രുവരി 2 
2nd February 2021 നമ്പര്‍ 


1196 മകരം 20 5 
20th Makaram 1196 N 
Oo. 


1942 മാഘം 13 
13th Magha 1942 














PART II 
Co-operative Department 


REGISTRATION CERTIFICATE 


No. 0-6405/2019. 2nd December 2020. 


I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that 
the following society, the particulars which is furnished 
in the categorical statement is registered by me today as 
a Co-operative Society under the said Act, on the basis 
of limited liability and that the bye-laws of the 
undermentioned society is also hereby registered under 


the said section. 
Categorical Statement 


1. Name & No. of Society— Onattukara Pravasi 
Development Social Welfare Co-operative Society 
Ltd. Q. 1700. 


2. Date of Registration—2-12-2020. 


Gaz. No. 5/2021/DTP (Co-operative). 


3. Address—S. R. P. Market P. O., Thazhava, 
Karunagappally. 


4. Liability—Limited. 


5. Area 
Kulasekharapuram, Clappana, Oachira and Alappad 


of Operation—Thazhava, Thodiyoor, 


Panchayath of Oachira Block in Karunagappally 
Taluk. 


6. Main Object—As per Bye-law Clause IV. 


7. Type of Society—Miscellaneous Societies(1) Social 
Welfare Societies- as per rule 15-12.(1). 


8. Authorized Share Capital—® 10,00,000. 


9. Maximum Borrowing Power—80 times of paid up 


Share Capital + Reserve Fund. 


Office of the Joint Registrar of (Sd.) 
Co-operative Societies 
(General), Kollam. 


Joint Registrar 
(General). 


14 KERALA GAZETTE 


[Parr 111 





REGISTRATION CERTIFICATE 


I do hereby certify in exercise of the powers 
conferred upon me under Section 7 of the Kerala 
Co-operative Societies Act, 1969 (Act 21 of 1969) that 
the following societies, the particulars which are 
furnished in the Categorical Statements are registered by 
me today as a Co-operative Society under the said Act, 
on the basis of limited liability and that the bye-laws of 
the undermentioned societies are also hereby registered 
under the said section. 


Categorical Statements 
(1) 
No. 0-704/2020. 23rd November 2020. 


1. Name and Number of the Society— The Konni Forest 
and Public Works Labour Contract Co-operative 
Society Ltd. PT. 324. 


Date of Registration—23-11-2020. 
Address—Konni P. O. 
Liability—Limited. 

Area of Operation—Konni Taluk. 


Main Object—Labour Contract Activities 


a aM FY 


Type of Society—Labour Contract Co-operative 
Societies-Primary, as per rule 15-9(1). 


Authorized Share Capital—® 31,00,000. 


ഠെ 


9. Maximum Borrowing Power—20 times of paid up 
Share Capital + Reserve Fund. 


(2) 
No. 0-2630/2020. 24th November 2020. 


1. Name and Number of the Society— Pathanamthitta 


District Pravasy Social Welfare Co-operative Society 
Ltd. PT. 325. 


2. Date of Registration—24-11-2020. 

3. Address—Adoor P. O. 

4. Liability—Limited. 

5. Area of Operation—Pathanamthitta District. 


6. Main Object—Provide and financial 


assitance to the members of their welfare. 


service 


7. Type of Society—Miscellaneous Societies-(1) Social 
Welfare Societies-Better Living Societies, literary 
societies and Welfare societies, as per rule 


15-12(1). 
8. Authorized Share Capital—® 55,00,000 


9. Maximum Borrowing Power—150 times of paid up 


Share Capital + Reserve Fund. 


Office of the Joint Registrar of 
Co-operative Societies (Sd.) 


(General), Pathanamthitta. Joint Registrar (General). 





കാസറഗോഡ്‌ സഹകരണസംഘം ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍?) പുറപ്പെടുവിക്കുന്ന ഉത്തരവ്‌ 


നമ്പര്‍ 603/2020/e/R.Dis. 


2020 ഡിസംബര്‍ 29. 


വിഷയം :--സമാപ്തീകരണം-കുമ്പള വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എസ്‌. 379-സമാപ്തീകരണ 


നടപടികള്‍ പൂര്‍ത്തീകരിച്ചത്‌ കേരള സഹകരണ നിയമം വകുപ്പ്‌(7) പ്രകാരം രജിസ്ദ്രേഷന്‍ OF ചെയ്ത്‌ 


ഉത്തരവാകുന്നത്‌--സംബന്ധിച്ച്‌. 


സൂചന :--(1) ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍)-ടെ 4-10-2018-ലെ എസ്‌. റ്റി. 1889/2018-90 നമ്പര്‍ ഉത്തരവ്‌. 


(2) ജോയിന്റ്‌ രജിസ്ര്ടാര്‍ (ജനറല്‍?) -ടെ 29-10-2019-ലെ ഒ. 4044/2018-90 നമ്പര്‍ ഉത്തരവ്‌. 


(3) ജോയിന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) -ടെ 24-8-2020-ലെ ഒ. 603/2020-90 നമ്പര്‍ ഉത്തരവ്‌. 


(൫) 28-10-2020-ന്‌ ചേര്‍ന്ന അവസാന പൊതുയോഗത്തിലെ 1,2 നമ്പര്‍ തീരുമാനങ്ങള്‍. 


(6) സംഘം ലിക്ചിഡേറ്ററുടെ 28-10-2020-90 തീതിയിലെ 13/2018-എം. നമ്പര്‍ ഉത്തരവ്‌. 


(6) അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) മഞ്ചേശ്വരത്തിന്റെ 30-12-2020-ലെ 13/2018 എം. നമ്പര്‍ കത്ത്‌. 


ക്ലിപ്തം നമ്പര്‍ എസ്‌. 379 കുമ്പള വനിതാ സഹകരണ സംഘത്തിന്റെ പ്രവര്‍ത്തനം സമാപ്തീകരിക്കുന്നതിന്‌ മഞ്ചേശ്വരം 


യൂണിറ്റ്‌ ഇന്‍സ്പെക്ടറെ ലിക്ചിഡേറ്ററായി നിയമിച്ചുകൊണ്ട്‌ സൂചന (1) പ്രകാരം ഉത്തരവായിരുന്നു. ലിക്ചിഡേറ്റര്‍ 15-11-2018-ല്‍ 


ചാര്‍ജ്ജെ്ജടുക്കുകയും പിന്നീട്‌ ക്ലെയിം നോട്ടീസ്‌ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിരുന്നു. ലിക്ചിഡേറ്റര്‍ ചാര്‍ജെജടുത്ത തീയതിയായ 


18-11-2018-ലെ കടധനപ്പട്ടിക (റിവൈസ്ഡ്‌) താഴെ പറയും പ്രകാരമാണ്‌. 


2nd Fes. 2021] CO-OPERATIVE DEPARTMENT 15 











ബാധ്യതകള്‍ തുക ആസ്തികള്‍ തുക 
z z 
എ ക്ലാസ്‌ ഓഹരി മൂലധനം 12,200 ഓഹരി അനാമത്ത്‌ 10,000 
അഫിലിയേഷന്‍ ഫീ 300 അറ്റനഷ്ടം 2,841 
ഓഡിറ്റ്‌ ഫീ 341 
ആകെ 12,841 ആകെ 12,841 


മേല്‍ കടധന പട്ടികയിലെ ആസ്തികളില്‍ ഓഹരി അനാമത്ത്‌ ₹ 10,000 ഈടാക്കിയിട്ടുണ്ട്‌. ബാധൃതകളില്‍ 
സര്‍ക്കാരിലേക്ക്‌ ASHP അടയ്ക്കുവാന്‍ ബാക്കിയുണ്ടായിരുന്ന ആഡിറ്റ്‌ ഫീസ്‌ ₹ 341 ചെലാന്‍ ആയി ട്രഷറിയില്‍ അടച്ചിട്ടുണ്ട്‌. 
ബാക്കിയുള്ള ബാധൃതകള്‍ കൊടുത്തുതീര്‍ക്കാന്‍ സാധ്യമല്ലെന്ന്‌ കണ്ടെത്തിയതിനാല്‍ ആയത്‌ കണ്ടുകെട്ടുന്നതിനും, ആസ്തികളില്‍ 
ഓഹരി അനാമത്ത്‌ ഒഴികെയുള്ള ആസ്തികള്‍ ഈടാക്കാനാവില്ലെന്നതിനാല്‍ എഴുതി തള്ളുന്നതിനും ബഹു;ജോയിന്റ്‌ രജിസ്ര്രാര്‍ 
(ജനറല്‍)-ടെ സൂചന (2) ഉത്തരവ്‌ പ്രകാരം ഉത്തരവായിട്ടുണ്ട്‌. ക്യാഷ്‌ കളക്ഷന്‍ ഇനത്തില്‍ ₹ 10,000-ന്റെ 15% തുകയായ 
ഭ്‌ 1,500 ലിക്വിഡേഷന്‍ ചാര്‍ജ്ജായി ₹ 1,500 ഗവണ്‍മെന്റ്‌ ്രഷറിയില്‍ ഒടുക്കുകയും ചെയ്തിട്ടുണ്ട്‌. സംഘത്തിന്റെ അവസാന 
പൊതുയോഗം 28-10-2020-ന്‌ പകല്‍ 2.30 മണിക്ക്‌ കുമ്പളയിലുള്ള മഞ്ചേശ്വരം സഹകരണ സംഘം അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ 
(ജനറല്‍) ഓഫീസില്‍ ചേരുന്നതിന്‌ തീരുമാനിക്കുകയും സംഘത്തിന്റെ അഡ്മിഷന്‍ രജിസ്റ്റര്‍ ലഭ്യമല്ലാത്തതിനാല്‍ അന്തിമ 
പൊതുയോഗ നോട്ടീസ്‌ സഹകരണ സംഘം അസിസ്റ്റന്റ്‌ രജിസ്ര്രാര്‍ (ജനറല്‍) ഓഫീസ്‌, കുമ്പള വില്ലേജ്‌ ഓഫീസ്‌, കുമ്പള 
ഗ്രാമപഞ്ചായത്ത്‌ ഓഫീസ്‌, കേരള സംസ്ഥാന സഹകരണബാടങ്‌: കുമ്പള ശാഖ എന്നിവിടങ്ങളിലെ നോട്ടീസ്‌ ബോര്‍ഡിലും 
കാരവല്‍ മലയാള ദിനപ്രതത്തിലും പ്രസിദ്ധപ്പെടുത്തി, എന്നാല്‍ യോഗത്തില്‍ ആരുംതന്നെ പങ്കെടുത്തില്ല. ആയതിനാല്‍ മിച്ചമുള്ള 
തുക മെമ്പേഴ്‌സ്‌, കുമ്പള വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എസ്‌. 379 (ലിക്വിഡേറ്റഡ്‌ സൊസൈറ്റി) എന്ന പേരില്‍ 
കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ കുമ്പള ശാഖയില്‍ അനാമത്ത്‌ കണക്കില്‍ നിക്ഷേപിച്ചു. ലിക്ചിഡേറ്റര്‍ കൈപ്പറ്റിയ 


ഫയല്‍ പ്രകാരവും, തുടര്‍ന്ന്‌ നടത്തിയ ഇടപാടുകള്‍ പ്രകാരവും ഉള്ള വരവ്‌ ചെലവ്‌ കണക്കുകളും, കടധനപ്പട്ടികയും ചുവടെ 




















ചേര്‍ക്കുന്നു. 
വരവ്‌ ചെലവ്‌ കണക്കുകള്‍ 
(27-11-2018 മുതല്‍ 28-10-2020 വരെ) 
തീയതി വരവ്‌ തുക തീയതി ചെലവ്‌ തുക 
z z 
27-11-2018 ഓഹരി അനാമത്ത്‌ 10,000 27-11-2018 എസ്‌. ബി. ജില്ലാ സഹകരണ 10,000 
ബാങ്ക: കുമ്പള ശാഖ 
(കേരളാ ബാങ്കു 
29-3-2019 എസ്‌. ബി. ജില്ലാ 1,500 29-3-2019 ലിക്വിഡേഷന്‍ ചാര്‍ജ്‌ 1,500 
സഹകരണ ബാജ്‌ (ട്രഷറിയില്‍ ഒടുക്കിയത്‌) 
(ലിക്വിഡേഷന്‍ ചാര്‍ജ്‌) 
29-3-2019 എസ്‌. ബി. ജില്ലാ 279 29-3-2019 ഓഡിറ്റ്‌ ഫീ (ര്രഷറിയില്‍ 279 
സഹകരണ ബാങ്‌; ഒടുക്കിയത്‌) 
(ഓഡിറ്റ്‌ ഫീ) 
oO 
29-3-2019 പലിശ വരവ്‌ 136 29-3-2019 എസ്‌. ബി. ജില്ലാ സഹകരണ 136 
ബാങ്കു: കുമ്പളശാഖ (പലിശ 
വരവ്‌) 
27-8-2019 എസ്‌.ബി. ജില്ലാ സഹകരണ 62 27-8-2019 ഓഡിറ്റ്‌ ഫീ (ര്രഷറിയില്‍ 62 
ബാജ്‌: (ഓഡിറ്റ്‌ ഫീ) ഒടുക്കിയത്‌?) 
30-9-2019 പലിശ വരവ്‌ 167 30-9-2019 എസ്‌. ബി. കേരള സംസ്ഥാന 167 
സഹകരണ ബാങ്ക, കുമ്പള ശാഖ 
30-3-2020 പലിശ വരവ്‌ 169 30-3-2020 എസ്‌. ബി. കേരള സംസ്ഥാന 167 
സഹകരണ ബാങ്ക, കുമ്പള ശാഖ 
30-9-2020 പലിശ വരവ്‌ 173 30-9-2020 എസ്‌. ബി. കേരള സംസ്ഥാന 173 


സഹകരണ ബാങ്ക, കുമ്പള ശാഖ 


235 


16 KERALA GAZETTE [Parr 111 

















28-10-2020 എസ്‌. ബി. കേരള 500 28-10-2020 സ്റ്റേഷനറി (അക്കൌണ്ട്‌ ബുക്ക്‌?) 80 
സംസ്ഥാന സഹകരണ 
ബാങ്ക 

28-10-2020 പലിശ വരവ്‌ 26 28-10-2020 പ്രതപരസ്യം(അന്തിമ ജനറല്‍ ബോഡി) 420 

28-10-2020 ക്ലോസിംഗ്‌ ചാര്‍ജ്‌ 35 28-10-2020 അക്കൌണ്ട്‌ ക്ലോസിംഗ്‌ ചാര്‍ജ്‌ 61 
റിക്കവേര്‍ഡ്‌ (50+5+1+5) 

28-10-2020 ലിക്വിഡേറ്റര്‍, കേരള 8,304 28-10-2020 മെമ്പേഴ്സ്‌ കുമ്പള വനിതാസഹകരണ 8304 
സംസ്ഥാന സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എസ്‌.379 
ബാങ്കു: കുമ്പള ശാഖ (ലിക്ചിഡേറ്റഡ്‌ സൊസൈറ്റി) 

ആകെ 21,351 ആകെ 21,351 
കടധന പട്ടിക 28-10-2020 
ബാധ്ൃത തുക ആസ്തി തുക 
ഓഹരി എ ക്ലാസ്‌ ഇല്ല ഓഹരി അനാമത്ത്‌ ഇല്ല 
അഫിലിയേഷന്‍ ഫീ ഇല്ല അറ്റനഷ്ടം ഇല്ല 
ഓഡിറ്റ്‌ ഫീ ഇല്ല 
ആകെ ഇല്ല ആകെ ഇല്ല 


ചാര്‍ജ്ജ്ജെ ടുത്ത തീയതിയിലെ കടധന പട്ടിക പ്രകാരമുള്ള മുഴുവന്‍ ആസ്തികളും ബാധ്യതകളും ചട്ടപ്രകാരം 
ര്രമപ്പെടുത്തിയതിനുശേഷം സംഘത്തിന്റെ പ്രവര്‍ത്തനം കേരള സഹകരണ സംഘം നിയമം വകുപ്പ്‌ 73 അനുസരിച്ച്‌ 
സമാപ്തീകരിച്ചുകൊണ്ട്‌ സൂചന (5) പ്രകാരം സംഘത്തിന്റെ ലിക്വിഡേറ്റര്‍ ഉത്തരവ്‌ പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്‌. 
ലിക്വിഡേറ്ററുടെ നടപടിക്രമങ്ങളും, ഉത്തരവും അംഗീകരിച്ചുകൊണ്ട്‌ 1969-ലെ കേരള സഹകരണ സംഘം നിയമം വകുപ്പ്‌ 74 
അനുസരിച്ച്‌ സംഘത്തിന്റെ രജിസ്ദ്രേഷന്‍ OF ചെയ്ത്‌ ഉത്തരവ്‌ ഉണ്ടാകണമെന്ന്‌ സൂചന (6) പ്രകാരം മഞ്ചേശ്വരം അസിസ്റ്റന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) ശുപാര്‍ശ ചെയ്തിരിക്കുന്നു. ഈ സാഹചരൃത്തില്‍ താഴെ പറയുന്ന ഉത്തരവ്‌ പുറപ്പെടുവിക്കുന്നു. 


ഉത്തരവ്‌ 
കുമ്പള വനിതാ സഹകരണ സംഘം ക്ലിപ്തം നമ്പര്‍ എസ്‌. 379-ന്റെ രജിസ്ട്രേഷന്‍ 1969-ലെ കേരള സഹകരണ സംഘം 


നിയമം 74-90 വകുപ്പ്‌ (പകാരം OF ചെയ്ത്‌ കൊണ്ട്‌ ഇതിനാല്‍ ഉത്തരവാകുന്നു. 


ലിക്വിഡേഷന്‍ സംബന്ധിച്ച എല്ലാ റിക്കാര്‍ഡുകളും ലിക്വിഡേറ്റര്‍ മൂന്ന്‌ വര്‍ഷം സൂക്ഷിക്കേണ്ടതും അതിനുശേഷം ഈ 
ഓഫീസിന്റെ അനുവാദം വാങ്ങി നശിപ്പിക്കേണ്ടതുമാണ്‌. 


സഹകരണസംഘം ജോയിന്റ്‌ 
രജിസ്ര്രാര്‍ (ജനറല്‍) -ന്റെ കാര്യാലയം, (ഒപ്പ്‌) 
കാസര്‍ഗോഡ്‌. ജോയിന്റ്‌ രജിസ്രടാര്‍ (ജനറല്‍. 





236 


